Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


: 
ക 


ം 


GOVERNMENT 
OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 മേയ് 25 
25th May 2021 
1196 ഇടവം 11 
11th Idavam 1196 


നമ്പർ 


" } 21 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ജ്യേഷ്ഠം 4 
4th Jyaishta 1943 


PART III 


Commissionerate of Land Revenue 


3902 


KERALA GAZETTE 


[ PART III 


പേര് 


വയസ് 


Punalur Taluk 


ക്രമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


പരസ്യം 


1 


ഉദയൻ 


ഭർത്താവ് 


48 


( 1 ) 


2 


ഉമേഷ് 


മകൻ 


18 


3 


രേഷ്മ 


മകൾ 


15 


മ ര ണ മ ടത്ത 


1 


പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 

ഷീജ , ബി.- യുടെ നിയ മാ നു സ്യ ത 
അവ കാ ശി ക ൾ മേൽ പറത്ത 

മു തൽ 3 

വരെ യുള്ള 
കക്ഷികൾ ആണെന്ന് വിവരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം 
ഉള്ള പക്ഷം ആയത് ഈ പരസ്യം കേ രള ഗവൺ മെ ന്റ് 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുന്നത്തൂർ 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ് . 
നിർദ്ദിഷ്ട സമയ പരിധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ ജി2-2069 / 2021 . 

2021 ഫെബ്രുവരി 25 . 
പുനലൂർ താലൂക്കിൽ അറയ്ക്കൽ വില്ലേജിൽ തേവർതോട്ടം 
കൊല്ലം പറമ്പിൽ ചരുവിള വീട്ടിൽ അബ്ദുൽ മജീദ് താജുദ്ദീൻ 
25-2-2020 -ാം തീയതി മരണപ്പെട്ടു പോയിട്ടുള്ളതാണ് . പരേതന്റെ 
പേരിലുള്ള KL25M1364-ാം നമ്പർ വാഹനത്തിന്റെ ഉടമസ്ഥത , 
മറ്റ് ഇതര ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് 
അനുവദിക്കണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ സുനിതാ ബീവി 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ 
പരേതന്റെ അവകാശികളാണെന്നറിയുന്നു . 
കമ അവകാശികളുടെ മരണപ്പെട്ട കക്ഷിയു വയസ് 
നമ്പർ പേര് 

മായുള്ള ബന്ധം 
സുനിതാബീവി 

ഭാര്യ 
തൗഫീക്ക് , റ്റി . എസ് . മകൻ 

സിദ്ധിഖ് , റ്റി . എസ് . 
പരേതന്റെ മാ താ പിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
ആയ തി നാൽ 

1 മുതൽ 3 വരെ കക്ഷികൾ പരേതന്റെ 
അനന്ത രാ വ കാശികളാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പസി ദ്ധ പ്പെ ടുത്തി 30 
ദിവസത്തിനകം പുനലൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജ രാ യി രേഖകൾ സഹിതം ആക്ഷേപം ബോധിപ്പി 

ക്കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


1 


48 


2 


23 


താലൂക്കാഫീസ് , 
കുന്നത്തൂർ , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


3 


20 


Pathanapuram Taluk 


എന്ന 


പരസ്യം 
നമ്പർ എൻ2-1878 2021 . 

2021 ഫെബ്രുവരി 23 . 
പത്ത് നാ പുരം താലൂക്കിൽ പിറ വ ന്തൂർ വില്ലേജിൽ 
ചാലിയേക്ക ര 

സ്ഥലത്ത് വിപിൻ ഭവനത്തിൽ 
വത്സകു മാർ 25-2-2020-00 തീയതി മ ര ണ പ്പെ ട്ടു 
പോയിട്ടുള്ളതാണ് . പുനലൂർ RTO ആഫീസിൽ നൽകുന്നതിനും 
മറ്റ് ആവ ശ്യ ങ്ങ ൾക്കുമായി അവ കാശ സർട്ടി ഫിക്കറ്റ് 
അനുവദിക്കണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ ലളിതാംബിക 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ 
പരേതന്റെ അവകാശികളാണെന്നറിയുന്നു . 


കമ 
നമ്പർ 


അവകാശികളുടെ 

പേര് 


മരണപ്പെട്ട കക്ഷിയു വയസ് 
മായുള്ള ബന്ധം 


1 


ഭാനുമതി , കെ . 


മാതാവ് 


88 


2 


ലളിതാംബിക 


ഭാര്യ 


59 


3 


വിപിൻകുമാർ , വി . 


മകൻ 


29 


വിനീതകുമാരി 


മകൾ 


28 


നമ്പർ ജി2-385112020 . 

2021 ഫെബ്രുവരി 25 . 
പു ന ലൂ ർ താ ലൂ ക്കിൽ പു ന ലൂ ർ വില്ലേ ജിൽ 
ചെമ്മന്തൂർ പാറവിളയിൽ പി . പി . ഗീവർഗ്ഗീസ് ഉണ്ണികുഞ്ഞ് 
21 - 2- 2020 -ാം തീയതി മ ര ണ 

ന പ്പെട്ടു പോ യിട്ടു ള്ള താ ണ് . 
പരേ തന്റെ പേരിലുള്ള ബാങ്ക് ഇടപാടുകൾക്കും മറ്റ് 
ഇതര ആവ ശ്യ ങ്ങ ൾക്കു മായി അ വ കാശ സർട്ടിഫിക്കറ്റ് 
അനുവ ദി ക്ക ണ മ ന്ന് കാണിച്ച് പരേ തന്റെ ഭാര്യ 
സാറാമ്മ വർഗ്ഗീസ് സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവർ പരേതന്റെ അവകാശികളാണെന്ന് അറിയുന്നു . 
കമ അവകാശികളുടെ 

മരണപ്പെട്ട കക്ഷിയു വയസ് 
നമ്പർ പേര് 

മായുള്ള ബന്ധം 
സാറാമ്മ വർഗ്ഗീസ് 

ഭാര്യ 
ജയിംസൺ പി . വർഗ്ഗീസ് 

മകൻ 
സാംസൺ പാറവിള വർഗ്ഗീസ് 
ജോൺസൺ പി . വർഗ്ഗീസ് മകൾ 

ആയതിനാൽ 1 മുതൽ 4 വരെ കക്ഷികൾ പരേതന്റെ 
അനന്ത രാ വ കാശികളാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസി ദ്ധ പ്പെടുത്തി 30 
ദിവസത്തിനകം പുനലൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജ രാ യി രേഖ കൾ സഹിതം ആക്ഷേപം ബോധിപ്പി 

ക്കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


1 


75 


1 


വ ഒര 


2 


52 


3 


51 


4 


49 


പ രേ തന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . ആ യ തി നാൽ 
ക മനമ്പർ മുതൽ 4 

കക്ഷികൾ പരേ തന്റെ 
അനന്ത രാ വ കാശികളാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ ( പ സി ദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം പത്തനാപുരം തഹശീൽദാർ 
മുമ്പാകെ രേഖകൾ സഹിതം നേരിട്ട് ഹാജരായി ബോധിപ്പി 
ക്കേണ്ട താ ണ് . കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്നതുമായ ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


പത്തനാപുരം . 


44 


Salim A 


Digitally signed by Salim A 
Date : 2021.07.12 17:30:32 
+ 05'30 ' 


